Kerala Gazette No. 16 dated 20th April 2021 . 

. 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


പുനലൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 


( ഹാജർ ; ബി . ശശികുമാർ ) 


( 1 ) 


നമ്പർ എഫ് -1633 / 2021 . 


2021 മാർച്ച് 3 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , ഉമ്മന്നൂർ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) ഉമ്മന്നൂർ വില്ലേജിൽ വിലയത്തൂർ മുറിയിൽ ഷിനു ഭവനിൽ ശ്രീ . ഷിബു സമർപ്പിച്ച അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 17-2-2021 -ാം തീയതിയിലെ എഫ്1-1855 / 2021 -ാം നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


സർവെ 

6-3-2010 - ലെ 
സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


നമ്പർ 


ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസി 

വില 
ഫിക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കര 


189/5 


Residential 


6,750 


ഉമ്മന്നൂർ , 
ബ്ലോക്ക് 
നമ്പർ 24 


Wet Land 

3,000 


ശ്രീ . ഷിബു , 

ഷിനു ഭവൻ , 
വിലയത്തൂർ , 
ഉമ്മന്നൂർ 


Plot with 


Panchayath 
Road access 


( 2 ) 


നമ്പർ എഫ് -1846 / 2021 . 

2021 മാർച്ച് 3 . 
വിഷയം : - ഭൂമിയുടെ ന്യായവില -- പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , ഓടനാവട്ടം വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 
( 3 ) ഓടനാവട്ടം വില്ലേജിൽ ചെപ് മുറിയിൽ മൂർത്തിവിള വീട്ടിൽ ശ്രീ . ലൂക്കോസ് രാജു സമർപ്പിച്ച അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 4-2-2021 -ാം തീയതിയിലെ എഫ് . 7427 / 2020 -ാം നമ്പർ റിപ്പോർട്ട് . 


Gaz . No. 16 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


347 


2 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നിട്ടില്ലാത്തതുമാണ് . ആയത് 
പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ലെ 


സർവെ 
സബ് 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


ഡിവിഷൻ 


പുനർ പുനർ 
വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച് 
ക്ലാസിഫിക്കേഷനും ക്ലാസിഫി വില 
വിലയും ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


നമ്പർ 


കൊട്ടാരക്കര 


186 / 13-2 


Residential 


10,000 


ശ്രീ . ലൂക്കോസ് രാജു , 

മൂർത്തിവിള വീട് , 


ഓടനാവട്ടം , 
ബ്ലോക്ക് 
നമ്പർ 30 


Plot with 


ചെപ , ഓടനാവട്ടം 


Panchayath 
Road access 


( 3 ) 


നമ്പർ എഫ് -2001 / 2021 . 


2021 മാർച്ച് 3 . 


വിഷയം :- ഭൂമിയുടെ ന്യായ വില - പുനലൂർ സബ് ഡിവിഷൻ - കൊട്ടാരക്കര താലൂക്ക് , ചിതറ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന : - ( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 


( 3 ) 


ചിതറ വില്ലേജിൽ സത്യമംഗലം മുറിയിൽ ഷംമീർ മൻസിലിൽ ശ്രീ . മുഹമ്മദ് അബ്ദുൾ ഖാദർ സമർപ്പിച്ച 


അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 18-1-2021 -ാം തീയതിയിലെ എഫ്1-17613 / 2020 -ാം നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ 
പേരുചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3 -2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


6-3-2010 - ലെ 


സർ 
സബ് 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വിജ്ഞാപനത്തിലെ 


ഡിവിഷൻ 


ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ 

പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി വില 
ക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


നമ്പർ 


കൊട്ടാരക്കര 


ചിതറ 


249/1 


Residential 


10,000 


ശ്രീ . മുഹമ്മദ് 
അബ്ദുൾ ഖാദർ , 
ഷമീർ മൻസിൽ , 


Government 

Property 


ബ്ലോക്ക് 
നമ്പർ 50 


Plot with 
Panchayath 
Road access 


ചിതറ 


348 


3 


( 4 ) 


നമ്പർ എഫ് -5263 / 2021 . 

2021 മാർച്ച് 3 . 
വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , വെളിയം വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 


( 3 ) വെളിയം വില്ലേജിൽ കിഴക്കേക്കര മുറിയിൽ 


ശങ്കരമംഗലം ശ്രീ . മുരളീധരൻ സമർപ്പിച്ച അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 11-1-2021 -ാം തീയതിയിലെ എഫ് -7634 / 2020 -ാം നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര 
ചർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്തു വന്നി 
ട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചുകൊണ്ട് 6-3 -2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


താലൂക്ക് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


സർ 

6-3-2010 - ലെ 
സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ 
നമ്പർ ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസിഫി 

വില 
ക്കേഷൻ ( ആർ ഒന്നിന് ) 

₹ 


കൊട്ടാരക്കര 


വെളിയം 


Residential 


34,670 


494/28 
494/30 


Plot with 


ശ്രീ . മുരളീധരൻ , 
ശങ്കരമംഗലം , 
കിഴക്കേക്കര മുറി , 
വെളിയം 


Panchayath 
Road access 


( 5 ) 


നമ്പർ എഫ് -2188202 1 . 


2021 മാർച്ച് 15 . 


വിഷയം : - ഭൂമിയുടെ ന്യായവില -പുനലൂർ സബ് ഡിവിഷൻ കൊട്ടാരക്കര താലൂക്ക് , കടയ്ക്കൽ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 


ചടയമംഗലം വില്ലേജിൽ കുരിയോട് മുറിയിൽ വലിയ വീട്ടിൽ ശ്രീ . ജനാർദ്ദനൻ ഉണ്ണിത്താൻ സമർപ്പിച്ച 


അപേക്ഷ . 


( 4 ) കൊട്ടാരക്കര തഹശീൽദാരുടെ 19-2-2021 -ാം തീയതിയിലെ എഫ് -3187 / 2021 -ാം നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകന്റെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


349 


4 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


സർ / 


6-3-2010 - ല 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


പുനർ 
നിർണ്ണയിച്ച് 


സബ് 


അപേക്ഷകന്റെ പേരും 
മേൽവിലാസവും 


വിജ്ഞാപനത്തിലെ 


പുനർ 
നിർണ്ണയിച്ച 
ക്ലാസി 


ഡിവിഷൻ 


വില 


ക്ലാസിഫിക്കേഷനും 

വിലയും 


നമ്പർ 


ഫിക്കേഷൻ 


( ആർ ഒന്നിന് 

₹ 


കൊട്ടാരക്കര 


കടയ്ക്കൽ 


170/7 


Wet Land 


Garden Land 


7,000 


ശ്രീ . ജനാർദ്ദനൻ 
ഉണ്ണിത്താൻ , 
വലിയവീട് , കുര്യോട് , 


ബ്ലോക്ക് 


without 


നമ്പർ -50 


Road 


access 


ചടയമംഗലം 


( 6 ) 


നമ്പർ എഫ് -2548 2021 . 


2021 മാർച്ച് 15 . 


വിഷയം : -ഭൂമിയുടെ ന്യായവില - പുനലൂർ സബ് ഡിവിഷൻ - പത്തനാപുരം താലൂക്ക് , തല വൂർ വില്ലേജ് അപാകത 

പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 


സൂചന :-( 1 ) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28 എ , ചട്ടം 5 ( 4 ) . 

( 2 ) ബഹു . ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 -ാം തീയതിയിലെ LA 3-54647 -ാം നമ്പർ പരിപ്രതം . 


( 3 ) കൊട്ടാരക്കര വില്ലേജിൽ വിലങ്ങറ മുറിയിൽ അഖിൽ ഭവനിൽ ശ്രീമതി ഗീത സമർപ്പിച്ച അപേക്ഷ . 
( 4 ) പത്തനാപുരം തഹശീൽദാരുടെ 10-3-2021 - ലെ ബി6-2459 / 2021 -ാം നമ്പർ റിപ്പോർട്ട് . 


ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3-2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ള അപേക്ഷകയുടെ കൈവശവസ്തുവിന്റെ ക്ലാസിഫിക്കേഷൻ തെറ്റായി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 


പ്രസ്തുത അപേക്ഷയിൽ സൂചന ( 4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ് . ടി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും സൂചന 
( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ക്ലാസിഫിക്കേ ഷൻ ചേർത്തും 
അവയ്ക്കനുസൃതമായ വില ചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 
ചുവടെ ചേർക്കുംവിധം ഉത്തരവാകുന്നു . 


ഉത്തരവ് 


ഭൂമിയുടെ ന്യായ വില നിശ്ചയിച്ചു കൊണ്ട് 6-3-2010 -ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായ വിലയിൽ വന്നുചേർന്ന 
അപാകതകൾ പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


സർവെ 


6-3-2010 - ലെ 


അപേക്ഷകയുടെ പേരും 


താലൂക്ക് 


വില്ലേജ് , 
ബ്ലോക്ക് 
നമ്പർ 


സബ് 


വിജ്ഞാപനത്തിലെ 


മേൽവിലാസവും 


ഡിവിഷൻ 


ക്ലാസിഫിക്കേഷനും 

വിലയും 


പുനർ പുനർ 
നിർണ്ണയിച്ച നിർണ്ണയിച്ച 
ക്ലാസി 

വില 
ഫിക്കേഷൻ ( ആർ ഒന്നിന് 

₹ 


നമ്പർ 


ശീമതി ഗീത , 


പത്തനാപുരം 


തലവൂർ 


228/9 


Wet Land 


Residential 


30,000 


അഖിൽ ഭവൻ , 


വിലങ്ങറ , 


plot with 
Corporation / / 
Municipality / 
Panchayath 


കൊട്ടാരക്കര 


Road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ് , 
പുനലൂർ . 


( ഒപ്പ് ) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ . 


350 


5 


PATHANAMTHITTA DISTRICT 


അടൂർ റവന്യൂ ഡിവിഷണൽ ആഫീസറുടെ നടപടിക്രമം 


( ഹാജർ : എസ് . ഹരികുമാർ ) 


നമ്പർ K.Dis - 1108 / 2021 / C3 . 


2021 ഫെബ്രുവരി 24 . 


വിഷയം :- കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സസേ ഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ് ) 

ചട്ടം 3 ( 7 ) ചട്ടം ( 4 ) . 


( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ.ആർ.എ3-54674117 -ാം നമ്പർ സർക്കുലർ . 


( 3 ) പത്തനംതിട്ട വില്ലേജിൽ വെട്ടിപം മുറിയിൽ വല്യകാലായിൽ വി , എം . ശാമുവേലിന്റെ അപേക്ഷ . 


( 4 ) തഹശീൽദാർ , കോഴഞ്ചേരിയുടെ 27-1-2021 - ലെ സി1-4080 / 18 -ാം നമ്പർ റിപ്പോർട്ട് . 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായ വില 
രജിസ്റ്ററിൽ " സർക്കാർ ഭൂമി ' എന്ന് രേഖപ്പെടുത്തി താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


തദ്ദേശ 


സർ & 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 


സബ് 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 

₹ 


സ്ഥാപനം 


നമ്പർ 


ഡിവിഷൻ 


നമ്പർ 


പത്തനംതിട്ട 


കോഴഞ്ചേരി 


പത്തനംതിട്ട 


പത്തനംതിട്ട 


125 { IA - 47 


Residential 


1,00,000 


മുനിസിപ്പാലിറ്റി 


plot with 


Municipal 


Road access 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188/14 റ്റി.ഡി. തീയതി 14-11-2014 , 43 / 2018 / റ്റി.ഡി . തീയതി 31-3-2018 , 70/19 റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


[ .See Rule 41 


NOTIFICATION 


No. K.Dis - 1108 / 2021 / C3 . 


24th February 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each shall be as shown against it in Column ( 11 ) thereof . 


Gaz . No. 16 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


351 


6 


SCHEDULE 


District - Pathanamthitta . 


Taluk_Kozhencherry . . 


Village - Pathanamthitta . . 


Re - Sy . 


SL . 


Sub 


Sy . 


Sub 


Fair Value 


Re - Sy . Re - Sy . 


Classification 


Division 


Name of 
Panchayath / 

Local Body Name & 
Municipality / Panchayath / 
/ / 

Number 
Corporation Municipality / of Ward 

Corporation 


No. 


No. 


Block 


Per Ares 


No. 


Division 


by use 


No. 


No. 


₹ 


( 1 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


125 


IA - 47 


Municipality Pathanamthitta 


4 


1.00.000 


Residential plot 
with Municipal 


Road access 


( 2 ) 


നമ്പർ K.Dis - 1540 2021 / C3 . 


2021 ഫെബ്രുവരി 24 . 


വിഷയം : 

കേരള മു ദ പ്രതി നിയമം 1959- സെക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ് ) ചട്ടം 3 ( 7 ) 


ചട്ടം 4 . 


( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 / 17 -ാം നമ്പർ സർക്കുലർ . 


( 3 ) അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ രേഖാലയത്തിൽ ശ്രീമതി തങ്കമണിയമ്മയുടെ അപേക്ഷ . 


( 4 ) തഹശീൽദാർ , അടൂരിന്റെ 30-1-2021 - ലെ ബി2-11696 2019 -ാം നമ്പർ റിപ്പോർട്ട് . 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നില വിൽ വന്ന ന്യായ വില 
രജിസ്റ്ററിൽ ഉൾപ്പെടാതെ വന്ന താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള 
മുദപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


തദ്ദേശ 


സർ & 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 


സബ് 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 


സ്ഥാപനം 


നമ്പർ 


ഡിവിഷൻ 


നമ്പർ 


പത്തനംതിട്ട 


അടൂർ 


ഏറത്ത് 


ഗ്രാമപഞ്ചായത്ത് 


17 


221/3 


റസിഡൻഷ്യൽ 


25,000 


ഏറത്ത് 


പ്ലോട്ട് വിത്ത് 


റോഡ് ആക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43/2018 റ്റി.ഡി. തീയതി 31-3-2018 , 70 / 2017 / റ്റി.ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ് . 


352 


7 


FORM ' A ' 

' 


[ See Rule 4 ] 


NOTIFICATION 


No. K.Dis - 1540 / 2021 / C3 . 


24th February 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District — Pathanamthitta . . 


Taluk - Adoor , . 


Village - Erathu . . 


SI . 


Sub 


Sy . 


Re - Sy . Re - Sy . 
Block No. 


Re - Sy : 

Sub 
Division 

No. 


Division 

No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 


Classification 

by use 


Fair Value 
Per Are 

₹ 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


17 


221 


3 


Panchayath 


Erathu 


Residential Plot 


25,000 


with Road 


access 


( 3 ) 


നമ്പർ K.Dis - 15422021 C3 . 


2021 ഫെബ്രുവരി 24 . 


വിഷയം : 

-കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂ മിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേ ഷൻ ഓഫ് ഫെയർ വാല്യൂ ഓഫ് ലാന്റ് ) 

ചട്ടം 3 ( 7 ) ചട്ടം 4 . 
( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674117 -ാം നമ്പർ സർക്കുലർ . 
( 3 ) അടൂർ താലൂക്കിൽ ഏറത്ത് വില്ലേജിൽ മഠത്തിലഴികത്ത് വീട്ടിൽ ശ്രീ . ശിവരാമപിള്ളയുടെ അപേക്ഷ , 

( 4 ) തഹശീൽദാർ , അടൂരിന്റെ 30-1-2021 -ാം തീയതിയിലെ ബി3-227 2019 -ാം നമ്പർ റിപ്പോർട്ട് . 
2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായ വില 
രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടി സ്ഥാ ന ത്തിൽ 

കേ രള മു ദ പ ത നിയമം സക്ഷൻ 

28 എ 

ന്യായ വില നിർണ്ണ യിച്ച് ഇതി നാൽ 
ഉത്തരവാകുന്നു . 


പകാ രം 


തദ്ദേശ 


സർ & 


ജില്ല 


താലുക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


സബ് 


ബ്ലോക്ക് 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 

₹ 


സ്ഥാപനം 


ഡിവിഷൻ 


നമ്പർ 


പത്തനംതിട്ട 


അടുർ 


ഏറത്ത് 


17 


18,000 


ഗ്രാമപഞ്ചായത്ത് 

ഏറത്ത് 


325/1 
332/10 
332 / 10-1 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് 


റോഡ് അക്സസ് 


പത്തനംതിട്ട 


അടൂർ 


ഏറത്ത് 


17 


327/3 


13,500 


ഗ്രാമപഞ്ചായത്ത് 

ഏറത്ത് 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് 


റോഡ് അക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി.ഡി . തീയതി 31-3-2018 , 70 / 19 / റ്റി.ഡി . തീയതി 
30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


353 


8 


FORM ' A ' 


[ See Rule 4 ] 


NOTIFICATION 


No. K.Dis - 1542 / 2021 / C3 . 


24th February 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each serial number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District - Pathanamthitta . 

. 


Taluk - Adoor . 

. 


Village_Erathu . 


Re - Sy . 
Sub 


Sub 


SI . 


Sy . 


Fair Value 


Division 


Re - Sy . Re - Sy . 
Block No. 


Name of 
Panchayath / Local Body / Name & 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 


Classification 

by use 


No. 


No. 


Division 


Per Ares 

₹ 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


17 


325 


1 


Panchayath 


Erathu 


Residential Plot 


18,000 


with Panchayath 

Road access 


2 


17 


332 


10 


Panchayath 


Erathu 


18,000 


: 


Residential Plot 
with Panchayath 

Road access 


3 


.. 


17 


332 


10-1 


Panchayath 


Erathu 


Residential Plot 


18.000 


with Panchayath 

Road access 


4 


17 


327 


3 


Panchayath 


Erathu 


Residential Plot 


13,500 


.. 


: 


with Panchayath 

Road access 


( 4 ) 


നമ്പർ K.Dis - 1581 / 2021 / C3 . 


2021 ഫെബ്രുവരി 24 . 


വിഷയം : 

കേരള മുദ്ര പത നിയമം 1959 -സെക്ഷൻ 28 എ - ഭൂ മിയുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ് ) ചട്ടം 3 ( 7 ) ചട്ടം 4 . 

( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674117 -ാം നമ്പർ സർക്കുലർ . 


ലാൽ ഭ വ നിൽ 


പറങ്കിമാ വ് 


നിൽക്കുന്ന തിൽ 


( 3 ) കോഴഞ്ചേരി 

താലൂ ക്കിൽ 

കുളനട വില്ലേജിൽ 
ശ്രീ . സദാശിവൻപിള്ളയുടെ അപേക്ഷ . 


( 4 ) തഹശീൽദാർ , കോഴഞ്ചേരിയുടെ 3-2-2021 -ാം തീയതിയിലെ സി1-7396 / 20 -ാം നമ്പർ റിപ്പോർട്ട് . 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നില വിൽ വന്ന ന്യായ വില 
രജിസ്റ്ററിൽ നിലം എന്ന് തെറ്റായി രേഖപ്പെടുത്തി താഴെ പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടി 
സ്ഥാ ന ത്തിൽ 

കേ രള മുദ പ ത നി യമം സക്ഷൻ 2 8 എ 

നിർണ്ണ യിച്ച് ഇതി നാൽ 


പകാരം 


ന്യായ വില 


ഉത്തരവാകുന്നു . 


354 


9 


തദ്ദേശ 


സർവെ & 


ജില്ല 


താലൂക്ക് 


സബ് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 

₹ 


സ്ഥാപനം 


ഡിവിഷൻ 


നമ്പർ 


പത്തനംതിട്ട കോഴഞ്ചേരി 


കുളനട 


ഗ്രാമപഞ്ചായത്ത് 


7 


60,000 


220/3 
220/7 


കുളനട 


റസിഡൻഷ്യൽ 
പ്ലോട്ട് വിത്ത് 
പഞ്ചായത്ത് 


റോഡ് അക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43/2018 റ്റി.ഡി. തീയതി 31-3-2018 , 70 / 19 / റ്റി.ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


[ See Rule 4 ] 


NOTIFICATION 


No. K.Dis - 1581 / 2021 / C3 , 


24th February 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District - Pathanamthitta . 

. 


Taluk - Kozhencherry . 


Village_Kulanada . . 


Re - Sy 
Sub 


SI . 


Sy . 


Sub 
Division 

No. 


Re - Sy . Re - Sy . 
Block No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 


Classification Fair Value 
by use 

Per Are 

₹ 


No. 


No. 


Division 

No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


7 


220 


3,7 


Panchayath 


Kulanada 


60,000 


Residential Plot 
with Panchayath 

Road access 


( 5 ) 


നമ്പർ K.Dis - 7138 / 2020 / C3 . 


2021 ഫെബ്രുവരി 


24 . 


വിഷയം : കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ --- ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 


സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ് ) ചട്ടം 3 ( 7 ) ചട്ടം 4 . 

( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 2017 -ാം നമ്പർ സർക്കുലർ . 


( 3 ) കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ പുളിനിൽക്കുന്നതിൽ ശ്രീ . പി . ആർ , തുളസീധരൻനായരുടെ 


അപേക്ഷ . 


( 4 ) കോഴഞ്ചേരി തഹശീൽദാരുടെ 30-9-2020 - ലെ സി1-4499 / 20 -ാം നമ്പർ റിപ്പോർട്ട് . 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായ വില 
രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് രേഖപ്പെടുത്തി താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ 
അടിസ്ഥാനത്തിൽ കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


Gaz . No. 16 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


355 


10 


തദ്ദേശ 


സർ & 


സബ് 


സ്വയംഭരണ 


ജില്ല 


താലൂക്ക് 


വില്ലേജ് 


ബ്ലോക്ക് 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 

₹ 


സ്ഥാപനം 


ഡിവിഷൻ 


നമ്പർ 


പത്തനംതിട്ട 


കോഴഞ്ചേരി 


ഓമല്ലൂർ 


ഗ്രാമപഞ്ചായത്ത് 


25 


369/10 


75,000 


ഗാർഡൻ ലാന്റ് 
വിത്ത് റോഡ് 


ഓമല്ലൂർ 


അക്സസസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43/2018 റ്റി.ഡി. തീയതി 31-3-2018 , 70 / 2017 / റ്റി.ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമെ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' 


[ See Rule 4 ] 


NOTIFICATION 


No. K.Dis - 7138 / 2020 / C3 . 


24th February 202 1 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 

, ( ) 


SCHEDULE 


District Pathanamthitta . 


Taluk -- Kozhencherry . . 


Village — Omalloor . . 


Re - Sy . 
Sub 


SI . 


Sub 


Sy . 


Fair Value 


Division 


Re - Sy . Re - Sy . 
Block No. 


Name of 
Panchayath / Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 


Classification 

by use 


No. 


No. 


Division 


Per Are 

₹ 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


25 


369 


10 


Panchayath 


Omalloor 


Garden land with 


75,000 


Road access 


( 6 ) 


നമ്പർ K.Dis - 7139,2020 C3 . 


2021 ഫെബ്രുവരി 24 . 


വിഷയം :- - കേരള മുദ്ര പത നിയമം 1959- സെക്ഷൻ 28 എ - ഭൂമി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ് ) ചട്ടം 3 ( 7 ) 


ചട്ടം 4 . 


( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ . എ3-54674 / 17 -ാം നമ്പർ സർക്കുലർ . 


( 3 ) കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ പുളിനിൽക്കുന്നതിൽ ശ്രീ മോഹനൻനായരുടെ അപേക്ഷ . 


( 4 ) കോഴഞ്ചേരി തഹശീൽദാരുടെ 30-9-2020 - ലെ സി1-4532 / 20 -ാം നമ്പർ റിപ്പോർട്ട് . 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നില വിൽ വന്ന ന്യായ വില 
രജിസ്റ്ററിൽ സർക്കാർ ഭൂമി എന്ന് രേഖപ്പെടുത്തി വന്ന താഴെ പറ യുന്ന സർവ്വ നമ്പ രിൽപ്പെട്ട വസ്തു വിന് സൂചന 
റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള മുദ്ര പത നിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായ വില നിർണ്ണയിച്ച് ഇതി നാൽ 
ഉത്തരവാകുന്നു . 


356 


11 


തദ്ദേശ 


സർ & 


താലൂക്ക് 


ജില്ല 


വില്ലേജ് 


സ്വയംഭരണ 


സബ് 


ബ്ലോക്ക് 
നമ്പർ 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 

₹ 


സ്ഥാപനം 


ഡിവിഷൻ 


നമ്പർ 


പത്തനംതിട്ട 


കോഴഞ്ചേരി 


ഓമല്ലൂർ 


ഗ്രാമപഞ്ചായത്ത് 


25 


321/12 


60,000 


ഗാർഡൻ ലാന്റ് 
വിത്ത് റോഡ് 


ഓമല്ലൂർ 


അക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 | 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി.ഡി . തീയതി 31-3-2018 , 70/19 റ്റി.ഡി. 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ് . 


FORM " A ' ' 


[ See Rule 47 


NOTIFICATION 


No. K.Dis - 7139 / 2020 / C3 . 


24th February 2021 . 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28 A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District - Pathanamthitta . . 


Taluk - Kozhencherry . . 


Village — Omalloor . . 


Re - Sy . 
Sub 


SI . 


Sub 


Sy . 


Division 


Re - Sy . Re - Sy . 
Block No. 


Name of 
Panchayath / Local Body Name 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 


Classification Fair Value 
by use 

Per Are 

₹ 


No. 


No. 


Division 


No. 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


( 9 ) 


( 10 ) 


( 11 ) 


1 


25 


321 


12 


Panchayath 


Omalloor 


Garden land with 


60,000 


Road access 


( 7 ) 


നമ്പർ K.Dis - 229212021 / C3 . 


2021 മാർച്ച് 2 . 


വിഷയം : -കേരള മുദ്ര പത നിയമം 1959 - സെക്ഷൻ 28 എ - ഭൂ മി യുടെ ന്യായ വില നിർണ്ണയിച്ചുള്ള ഉത്തരവ് 

പുറപ്പെടുവിക്കുന്നത് സംബന്ധിച്ച് . 
സൂചന :-( 1 ) കേരള സ്റ്റാമ്പ് ആക്ട് 1959 സെക്ഷൻ 28A ( ഫിക്സേഷൻ ഓഫ് ഫെയർവാല്യൂ ഓഫ് ലാന്റ് ) ചട്ടം 3 ( 7 ) 


ചട്ടം 4 . 


( 2 ) ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ 11-2-2019 - ലെ എൽ . ആർ , എ3-54674 { 17 -ാം നമ്പർ സർക്കുലർ . 


( 3 ) കോഴഞ്ചേരി താലൂക്കിൽ ഓമല്ലൂർ വില്ലേജിൽ ഇളമക്കാവിൽ വീട്ടിൽ ശ്രീമതി ഗൗരിക്കുട്ടിയമ്മയുടെ അപേക്ഷ 

സംബന്ധിച്ച് . 


( 4 ) തഹശീൽദാർ , കോഴഞ്ചേരിയുടെ 25-2-2021 -ാം തീയതിയിലെ സി1-1667 / 21 -ാം നമ്പർ റിപ്പോർട്ട് . 


2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാ രണ ഗസറ്റ് വിജ്ഞാപന പ്രകാരം നിലവിൽ വന്ന ന്യായ വില 
രജിസ്റ്ററിൽ ഉൾപ്പെടുത്തി വന്ന താഴെ പറയുന്ന സർവ്വേ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 
കേരള മുദ്രപ്രതനിയമം സെക്ഷൻ 28 എ പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 


357 


12 


തദ്ദേശ 


സർ & 


ജില്ല 


താലുക്ക് 


വില്ലേജ് 


സ്വയംഭരണ 


ബ്ലോക്ക് 


സബ് 


ക്ലാസിഫിക്കേഷൻ 


ന്യായവില 

₹ 


സ്ഥാപനം 


നമ്പർ 


ഡിവിഷൻ 


നമ്പർ 


പത്തനംതിട്ട 


കോഴഞ്ചേരി 


ഓമല്ലൂർ 


ഓമല്ലൂർ 


25 


86/4 


റസിഡൻഷ്യൽ 


1,00,000 


പ്ലോട്ട് വിത്ത് 


പി.ഡബ്ളിയു.ഡി . 


റോഡ് അക്സസ് 


സർക്കാർ ഉത്തരവുകളായ ( പി ) നമ്പർ 188 / 14 / റ്റി.ഡി . തീയതി 14-11-2014 , 43 / 2018 / റ്റി.ഡി . തീയതി 31-3-2018 , 70 / 2017 / റ്റി.ഡി . 
തീയതി 30-4-2019 പ്രകാരമുള്ള വർദ്ധനവ് കൂടി നിലവിലെ ന്യായവിലയ്ക്ക് പുറമേ കണക്കാക്കാവുന്നതാണ് . 


FORM ' A ' 


[ See Rule 4 ] 


NOTIFICATION 


No. K.Dis - 22922021 / C3 . 


2nd March 2021 . 

. 


Whereas , it is expedient to publish the Fair Value of Land as required under Section 28A of the Kerala Stamp 
Act , 1959 read with sub - rule ( 7 ) of Rule 3 and Rule 4 of the Kerala Stamp ( Fixation of Fair Value of Land ) Rules , 1995 ; 


Now , Therefore , it is hereby made known to the public that the final fair value fixed for the land mentioned against 
each Serial Number , in respect of the land situated in the survey / re - survey numbers of the Village and Taluk mentioned 
against each , shall be as shown against it in Column ( 11 ) thereof . 


SCHEDULE 


District Pathanamthitta . 


Taluk - Kozhencherry . . 


Village — Omalloor . . 


Re - Sy . 


SI . 


Sub 


Sy . 


Sub 


Re - Sy . Re - Sy 


Classification Fair Value 


Division 


No. 


No. 


Name of 
Panchayath / 

Local Body Name & 
Municipality / Panchayath / Number 
Corporation Municipality / of Ward 

Corporation 


Block 


Per Are 


Division 


No. 


by use 


No. 


No. 


₹ 


( 1 ) 


( 2 ) 


( 3 ) 


( 5 ) 


( 6 ) 


( 8 ) 


( 10 ) 


( 11 ) 


1 


25 


86 


4 


Panchayath 


Omalloor 


2 


Residential plot 


1,00,000 


with PWD 


Road access 


Revenue Divisional Office , 


( Sd . ) 


Adoor . . 


Revenue Divisional Officer . 


358 


13 


MALAPPURAM DISTRICT 


NOTIFICATION 


No. B5-8342 / 2018 / DCMPM . 


24th October 2019 . 


Whereas , it is expedient to publish a notification showing revised value of land as required under Section 28 A of 
the Kerala Stamp Act , 1959 read with sub - rule ( 8 ) of Rule 5 of the Kerala Stamp ( Fixation of fair value of land ) 
Rules , 1995 the fair value of land in Malappuram District is hereby fixed as shown in the Schedule hereto : 


SCHEDULE 


Name of 


Village and 


Name of 


Name of 


Fair value of 

the land 


Survey 


Municipality 


Ward 


Classification 

by use 


Revised fair 


District 


Taluk 


Number with 


Sub Division 


already fixed value of land 
₹ 

Z ₹ 


No. 


( 1 ) 


( 2 ) 


( 3 ) 


( 4 ) 


( 5 ) 


( 6 ) 


( 7 ) 


( 8 ) 


Malappuram Kondotty 


Pallikkal Village 


Wet Land 


29,500 


17,500 


Block - 10 


Re - survey No. 359/2 


Collectorate , 
Malappuram . 


( Sd . ) 
District Collector . 


Gaz . No. 16 / 2021 / DTP / CLR ( Fair Value - Supplement ) . 


359 


